PART IV 
Private Advertisements and Miscellaneous Notifications 


കൊയിലാണ്ടി നഗരസഭ 

വിജ്ഞാപനം 


നമ്പർ ആർ 1- 9089 / 2007. 


| 2008 മേയ് 21. 


കേരള സർക്കാർ 23 - 6 - 07 - ലെ 166/ 07 / ത . സ്വ . ഭ. വ . നമ്പർ 
ഉത്ത രവ് പ്രകാരം 1- 4 - 2008 മുതൽ കൊയിലാണ്ടി നഗ ര 
സഭയിലെ കെട്ടിട ങ്ങ ളുടെ വസ്തു നികുതി മുനിസിപ്പൽ 
പ്രദേശത്തെ മൂന്നു മേഖലകളായി തിരിച്ച് നികുതി പുനർ 
നിർണ്ണയം നടത്തി വസ്തു നികുതി പരിഷ്ക്കരിക്കുന്നതിനായി 
നഗരസഭാ കൗൺസിലിന്റെ 30 - 4- 2008 - ലെ 2 -ാം നമ്പർ തീരുമാന 
പകാരം തീരു മാ നിച്ചിരിക്കു ന്നു . ഇതിന്മേൽ എന്തെങ്കിലും 
ആക്ഷേപമു ണ്ടെ ങ്കിൽ ആയത് ഈ വിജ്ഞാപനം പരസ്യ 
പെടുത്തി 30 ദിവസത്തിനു ള്ളിൽ രേഖാമൂലം നഗര സഭാ 
സെക്രട്ടറിയെ അറിയിക്കേണ്ടതാണ്. നികുതിയെപ്പറ്റിയും മേഖല 
കളെപ്പറ്റിയുമുള്ള കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്ന് 
അന്വേഷിച്ചറിയാവുന്നതാണ്. 
വസ്തു നികുതി പുനർ നിർണ്ണയത്തിന് തിരിച്ചിട്ടുള്ള മേഖല 

മേഖല ഉൾപ്പെടുത്തുന്ന വാർഡുകൾ 
പ്രഥമ മേഖല - - 6, 9, 11, 23, 24, 25, 26, 27, 30 , 31, 

32, 33, 34 , 35, 36, 37, 38, 39 . 
ദ്വിതീയ മേഖല - 1, 2, 3, 4, 5, 7, 8, 10 , 12, 13, 19 , 

20, 21, 22 , 28 , 29, 40, 41. 


തിതീയ 


മേഖല - 


14, 15, 16 , 17 , 18 . 


നികുതി നിരക്ക് 
വാസഗൃഹങ്ങൾ - ച . മീറ്ററിന് 9 രൂപ. 


( ഒപ്പ്) 


നഗരസഭാ കാര്യാലയം, 
കൊയിലാണ്ടി. 


സെക്രട്ടറി. 


